| Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

| 2011 


सत्यमेव जयते 


GOVERN 


- 
കേര 


രള സർക 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


. 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


12th April 2011 
2011 ഏപ്രിൽ 12 
22nd Chaithra 1933 
1933 ചൈത്രം 22 


2011 ഒടിൽ 12 


No. 


- 


| 15 


1 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


പരസ്യം 
നമ്പർ എച്ച്./ 948 / 2011. 

2011 മാർച്ച് 14 . 
വെള്ളൂർ വില്ലേജിൽ ഉൾപ്പെട്ടുവരുന്നതും വെള്ളൂർ പേലീസ് സ്റ്റേഷൻ 
പരിധിയിൽ നിന്നും അവകാശികളില്ലാതെ തൊണ്ടി സാധനമായി ലഭിച്ചതും 
നാളിതുവരെ ഉടമസ്ഥതയോ അവകാശ വാദങ്ങളോ ഫയൽ ചെയ്യാതിരുന്നതു 
മൂലം വെള്ളൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഈ ഓഫീസിൽ ഏൽപ്പിച്ചി 
രുന്നതുമായ കുറെ കറൻസി നോട്ടുകൾ ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 
മൂന്നുമാസത്തിനകം ആവശ്യമായ തെളിവുകളോടുകൂടി ഈ ഓഫീസിൽ ഹാജ 
രായി ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി ബന്ധപെട്ട കക്ഷിയോ/ 
കക്ഷികളോ 

തിരികെ 
വാങ്ങാത്തപക്ഷം സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതാണെന്ന് ഏവരെയും ഇതി 
നാൽ അറിയിച്ചുകൊള്ളുന്നു . 


പാലാ. 


സബ് കളക്ടർ. 


